Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . mal. MMIO 
KL/ TV (N )/ 12 /2009 - 2011 


OVERN 


Om 
VMENT OF 
न्य अपत 


OF KERALL 


GOVERNMENT 


79 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th April 2009 

2009 2310108 7 
17th Chaithra 1931 
1931 0001100 17 


beijo 54 


നമ്പർ 


PART III 


Forest Department 


PUNALUR DIVISION 


TENDER /AUCTION NOTICE 


No. PL2- 1020 / 2009 . 


19th March 2009. 


It is hereby notified for the information of the public that the produces as per the schedule below , collected by Final 
felling in 1972 Teak - Elavu Plantation , Kuravanthavalam and IV Silvicultural Thinning 1978 
Teak Plantation , Kuranvanthavalam in Mukkadavu section of Pathanapuram Range of this Division will be sold in public 
tender /auction at the site at the time and place mentioned in the schedule by the Divisional Forest Officer, Punalur or any 
other officer duly authorized by him subject to the conditions published in Kerala Gazette No. 26 , dated 24 -6 - 2008 , by the 
Chief Conservator of Forests (P ), vide Letter No. Pro . (5 ) 2013 /08, dated 17 -6 - 2008 . 


In case the date of auction happens to be a holiday, the sale will be conducted in the next working day at the time 
and place mentioned in the notification . If the tender/auction could not be conducted on the notified date due to any 
other reason or if all the produce put for the tender/auction could not be sold on the above notified date , the same shall 
be conducted on 30 -4 -2009 at the same time and place mentioned in the notification . In addition to the above , the 
produce delivered at the dumping depots till the date of tender/auction will also be included in the auction . More details 
can be had either from Range Office , Pathanapuram or the office of the undersigned during working hours or in the 
Kerala Forest Website www .keralaforest .org . 


Tender form can be had from the office of the undersigned till 1 p . m . on the working day before the auction date on 
payment of Rs. 100 + VAT. The last date and time of receipt of tender is at 9 a. m . on the auction date . 


Gaz. No . 14 /2009/DTP (Forest). 


162 


KERALA GAZETTE 


[ PART III 


SCHEDULE 


Name of Range 


Name of Plantation 


Site of stacking 


Class and quantity 

of Teak Poles. 


Date , time and 
venue of auction 


1. Pathanapuram 


1972 Teak -Elavu 
Plantation , 
Kuravanthavalam 


23 - 4 - 2009 at 
10 . 30 a.m . Dumping 
Depot at 
Uppukuzhy 


Teak poles : Dumping Depot 
I C - 500 Nos. at Uppukuzhy 
II C 750 , 
III 2000 
IV - 2000 ,, 
V _ 1000 , 
Teak Billets — 100MT 
J. W . F. W . -- 500MT 


- 2 


Dം . 


do . 


1978 Teak Plantation , 
Kuravanthavalam 


23 - 4 - 2009 , 
2 p .m . Dumping 
Depot at 


Teak poles: 
I C — 40 Nos . 
II C 350 
III - 1000 ,, 
IV - 2000 
V - 1500 , 


Uppukuzhy 


EMD - Rs. 20, 000 
Alternative Date — 30 -4 - 2009 . 


പുനലൂർ ഡിവിഷനിലെ പത്തനാപുരം റെയിഞ്ചിൽ മുക്കടവ് സെക്ഷൻ 1972 ഫൈനൽ ഫെല്ലിംഗ് തോട്ടത്തിൽനിന്ന് 
അന്തിമവെട്ട് നടത്തി ശേഖരിച്ചിട്ടുള്ളതും ടി സെക്ഷനിൽ 1978 തേക്ക് തോട്ടത്തിൽനിന്നും 4 -ാം സിൽവികൾച്ചറൽ തിന്നിംഗ് 
നടത്തി ശേഖരിച്ചിട്ടുള്ളതും താഴെപ്പട്ടികയിൽ പറയുന്നതുമായ ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 17 - 6 - 2008 - ലെ 

പാ .( 5) 2613/ 08 -ാം നമ്പരിൽ 24 - 6- 2008- ലെ കേരള ഗസറ്റ് നമ്പർ 26 - ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും 
സമയത്തും വച്ച് പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തുംവച്ച് 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. പൊതു ഒഴിവല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ 
വന്നാലോ ദർഘാസ്/ ലേലത്തിൽ വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ലേലദിവസം വിൽക്കാൻ കഴിയാതെ വന്നാലോ 30 - 4- 2009 - ന് 
രാവിലെ 10 .30 മണി മുതൽ ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡമ്പിംഗ് ഡിപ്പോയിൽ 
ദർഘാസ്/ ലേലത്തിന് മുൻപായി ഇറക്കുന്നഉൽപ്പന്നങ്ങൾകൂടി ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിലോ പത്തനാപുരം റെയിഞ്ചാഫീസിലോ വനം വകുപ്പിന്റെ ഔ 
ദ്യോഗിക വെബ്സൈറ്റ്ആയ www. keralaforest . org - ലോ നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക്തലേ പ്രവർത്തിദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ 
ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽനിന്നും വിലയായ 100 ( നൂറ്) രൂപയും മൂല്യവർദ്ധിത നികുതിയും ഒടുക്കിവാങ്ങേണ്ടതാണ്. 
ലേലദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


- പട്ടിക 


റെയിഞ്ചിന്റെ പേര് 


തോട്ടത്തിന്റെ പേര് 


- ഉൽപ്പന്നത്തിന്റെ 
ഇനം, അളവ് 
മുതലായവ 


തേക്കുകഴി 
വിറക് അട്ടിവച്ചിരി 
ക്കുന്ന സ്ഥലം 


ലേല തീയതിയും 
സമയവും 
സ്ഥലവും 


( 1 ) 


- ( 3) 


1 . പത്തനാപുരം 


( 2 ) 
1972 തേക്ക് 
ഇലവ് തോട്ടം, 
കുറവൻതാവളം. 


തേക്ക് കഴ: 

ഉപ്പുകുഴി 
I സി -- 500 എണ്ണം ഡമ്പിംഗ്ഡിപ്പോ 
II സി - 750 , 
III - 2000 ,, 
IV - 2000 ,, 
V _ 1000 
- തേക്ക് ബില്ലറ്റ്സ് 100 MT 
J. W .F . W. - 500 MT 


23 - 4 - 2009 - ന് 
രാവിലെ 10.30 -മണിക്ക് 
ഉപ്പുകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


7th APRIL 2009 ] 


FOREST DEPARTMENT 


163 


(1) 


(2) 


(3) 


(1 ) 


(a ) 


2. 2100m3n1200 


1978 CON 


23 - 4 - 2009 - M 


തേക്ക് കഴ 
IC — 40 20omo 
IIM350 


ഉപ്പുകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


COOŞo, 
കുറവൻതാവളം 


ഉച്ചയ്ക്ക് 2 മണി 


ഉപ്പുകുഴി 
miloš Wiggo. 


III — 1000 


IV — 2000 


V — 1500 


M1001011000l 20,000 . 

A00 Geleimm0130 -4 - 2009. 


Office of the Divisional Forest officer, 
Punalur. 


( Sd.) 
Divisional Forest Officer. 
(For and on behalf the Governor of Kerala ) 


KOTHAMANGALAM DIVISION 


TENDER /AUCTION NOTICE 
No. A2- 36 / 2009. 

16th March 2009. 
It is hereby notified for the information of the public that Teak Poles , Junglewood/Firewood collected by way of 
final felling from 1944 T. P. Veloor of Thodupuzha Range of this Division will be sold in Public Tender / Auction sale by 
Divisional Forest Officer, Kothamangalam or any other Officer duly authorised by him as per the schedule furnished 
below subject to detailed Tender/Auction sale conditions published in Kerala Gazette No. 26 dated 24 -6 -2008 in Forest 
Sheet Page No . 253 to 259 by Chief Conservator of Forests (Protection ), Thiruvananthapuram vide Notification No . Pro . (5 ) 
2613 /2008 dated 12 -6 -2008 and other rules and conditions in force . Tender forms will be available in Thodupuzha Range 
Office on payment of Rs. 100 plus S . T . at Office time. Sealed tenders will be accepted upto 9 a. m . of the day of 
auction. EMD is to be remitted along with tender. Tenders submitted after the stipulated date and time will not be 
entertained . If the date fixed for Tender/Auction happens to be a public holiday, harthal or strike, the auction will be 
held in the next working day at the scheduled time and place. Tender will be opened immediately after the auction sale 
and further action will be taken as per sale conditions . The intending bidders should satisfy themselves about the 
quantity and quality of the collected materials put up for Tender/ Auction sale and no further complaints will be 
entertained later on regarding the same. 

Further details of Tender/ Auction will be available from the Divisional Forest Office, Kothamangalam and Range 
Office , Thodupuzha. Materials taken to stock up to the day before auction will be included in sale and the quantity 
shown is approximate. If there is no bid or part bid in the 1st date of auction , the balance materials will be put up for 
sale on subsequent dates as shown in the schedule at the same time and place. The Auctioning Officer reserves the 
discreation to conduct auction completely or partially and to postpone the auction without assigning any reason thereof. 

SCHEDULE 


Name of Plantation 


Place of 
Auction 


Auction date 

and time 


Materials for 

auction 


1944 Veloor 
Teak Plantation , 
Thodupuzha Range 


Veloor 
Dumping Depot 
in Thodupuzha 
Range 


22 -4 -2009, 
29-4 -2009, 

6 -5 -2009 


10 a. m . 


Teak Poles I C - 
Teak Poles II C — 
Teak Poles III — 
Teak Poles IV 
Junglewood / Firewood — 


1200 Nos . 
900 - 
950 , 
400 , 
50 M . T. 


164 


KERALA GAZETTE 


[ PART III 


Earnest Money Deposit — Rs. 20 , 000 . 

The work is in progress in the plantation . The quantity shown is approximate . If more materials arrives in Depots 
it will also be included in the auction . 

The materials left unsold in Thodupuzha Range on 22 - 4 - 2009 will be sold on 29 - 4- 2009 and the materials left 
unsold in 29- 4- 2009 will be sold on 6- 5 - 2009 . 

- കോതമംഗലം ഡിവിഷനിലെ തൊടുപുഴ റെയിഞ്ചിലെ 1944 വേളൂർ തേക്ക് തോട്ടം അടച്ച് വെട്ടി ശേഖരിച്ച് വേളൂർ ഡമ്പിംഗ് 
ഡിപ്പോയിൽ അട്ടിവച്ചിട്ടുള്ള താഴെ പട്ടികയിൽ വിവരിക്കുന്ന തേക്ക് കഴകൾ, പലജാതി വിറക് എന്നിവ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന 
തീയതിയിലും സമയത്തും സ്ഥലത്തും 24 - 6 - 2008 - ലെ 26 -ാം നമ്പർ കേരള ഗസറ്റിൽ ഫോറസ്റ്റ് ഷീറ്റ് നമ്പർ 253 മുതൽ 
259 വരെയുള്ള പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ 12 -6- 2008 - ലെ നമ്പർ പ്രൊ. (5) 2613 /2008 
പ്രകാരം ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതത് സമയത്ത് നിലവി 
ലുള്ള മറ്റു നിയമങ്ങൾക്കും വിധേയമായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. ലേല ദിവസം രാവിലെ 9 മണി വരെ അതത് 
റെയിഞ്ചാഫീസുകളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽനിന്നും തൊടുപുഴ റെയിഞ്ചാഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. ഫോറം വില 100 രൂപയും വിൽപ്പന നികുതിയും ഈടാ 
ക്കുന്നതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ ഇ . എം . ഡി. യും കെട്ടിവയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ മറ്റ് പൊതു ഒഴിവുദിവസമോ ആയി വന്നാൽ 
പ്രസ്തുത ലേലം തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും വച്ച് നടത്തുന്നതാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്ന 
തുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുമ്പായി ലേല ഉൽപ്പന്നങ്ങളുടെ 
അളവ്, ഗുണനിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം ഇത് സംബന്ധിച്ച 
യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നോ 
തൊടുപുഴ റെയിഞ്ച് ഓഫീസിൽനിന്നോ അറിയാവുന്നതാണ്. പട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഉദ്ദേശ അളവുകളാണ്. ലേലത്തിന് മുൻ 
ദിവസം വരെ സ്റ്റോക്കിൽ എടുക്കുന്ന കഴകൾ/ തടികൾ വിറക് ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലേലത്തിൽ വച്ചിരിക്കുന്ന 
കഴകൾ തടികൾ വിറക് മുഴുവനായോ ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ 
അതേ സ്ഥലത്തും സമയത്തും വച്ച് ലേലം നടത്തുന്നതായിരിക്കും. വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന കഴകളുടെ തടികളുടെ ലേലം 
മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും ലേലം മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന 
ഉദ്യോഗസ്ഥന്അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


പട്ടിക 


തോട്ടത്തിന്റെ 

പേര് 


ലേലസ്ഥലം 


ലേലത്തീയതിയും സമയവും 


ഉൽപ്പന്നങ്ങളുടെ വിവരം 


22 - 4 - 2009 , 


1200 എണ്ണം 


29 - 4 - 2009, 


രാവിലെ 10 മണി 


900 


1944 വേളൂർ 
തേക്കുതോട്ടം, 
തൊടുപുഴ 
റെയിഞ്ച് 


തൊടുപുഴ 
റെയിഞ്ചിലെ 
വേളൂർ ഡമ്പിംഗ് 
ഡിപ്പോ 


- 6 - 5 - 2009 


തേക്ക് കഴ I C 
തേക്ക് കഴ II C 
തേക്ക് കഴ III - 
തേക്ക് കഴ IV - 
പലജാതി വിറക് - - 


950 , 
400 , 
50 എം . റ്റി . 


നിരതദ്രവ്യം രൂപ - 20, 000. 

മേൽപ്പടി തോട്ടത്തിലെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വിൽപ്പനയ്ക്ക് വയ്ക്കാൻ കഴിയുന്ന 
അളവുകളാണ് കാണിച്ചിരിക്കുന്നത്. കൂടുതൽ ഉൾപ്പന്നങ്ങൾ എത്തുകയാണെങ്കിൽ അവയും ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 


തൊടുപുഴ റെയിഞ്ചിലെ വേളൂർ ഡിപ്പോയിലെ 22 - 4- 2009 - ൽ വിൽക്കാൻ കഴിയാത്തവ 29 - 4 - 2009 - ലും 29- 4 - 2009 - ൽ വിൽക്കാൻ 
കഴിയാത്തവ 6- 5 - 2009 എന്നീതീയതികളിലും വിൽക്കുന്നതായിരിക്കും. 


Divisional Forest Office , 
Kothamangalam . 


( Sd.) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


7th APRIL 2009) 


FOREST DEPARTMENT 


165 


ചാലക്കുടി ഡിവിഷൻ 

ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസം ഒരു 
ദർഘാസ് പരസ്യം 

പൊതു ഒഴിവായി വരുന്നപക്ഷം അടുത്ത പ്രവർത്തി ദിവസം 

ദർഘാസ് സമർപ്പിക്കേണ്ട അവസാന ദിവസമായി കണക്കാക്കു 
നമ്പർ സി. ഡി .- 2822 / 2008. 

2009 മാർച്ച് 9. - ന്നതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
- ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ താഴെ സംബന്ധിച്ച്മറ്റെല്ലാ നിയമങ്ങളും ഇതിനും ബാധകമായിരിക്കും. 
പറയുന്ന പ്രവൃത്തിക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
കാര്യാലയത്തിൽ നിന്നും 21-4 - 2009 വൈകുന്നേരം 3 മണിവരെ ഡിവിഷണൽ 

- (ഒപ്പ്) 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ഓഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ 
നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽനിന്നും ചാലക്കുടി. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേ 
ഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ 21- 4 - 2009 വൈകുന്നേരം 3.30 - ന് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

നെന്മാറ ഡിവിഷൻ 
തുറക്കുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ താഴെ കൊടു 
ത്തിരിക്കുന്ന ഏതെങ്കിലും ജോലിക്കോ മുഴുവൻ ജോലികൾക്കോ 

പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ അവശേഷിക്കുന്ന 

നമ്പർ ഔ1- 1196/ 2004. 

2009 മാർച്ച് 18 . 
ജോലികൾക്കുള്ള ദർഘാസുകൾ 28 - 4- 2009 - ന് ഉച്ചകഴിഞ്ഞ് 
3.30 മണിക്കും അന്നേദിവസവും അവശേഷിച്ച എല്ലാ ജോലി 

നെൻമാറ ഡിവിഷനിലെ നെല്ലിയാമ്പതി റെയിഞ്ചിലെ 
കൾക്കും ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ പിന്നീട് 

ഒ. ആർ. 1/ 04 നമ്പർ കേസ്സുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തിട്ടുള്ളതും 
അവശേഷിക്കുന്ന ജോലികൾക്കുള്ള ദർഘാസുകൾ 5 -5- 2009 - ന് 

ലേലം ചെയ്ത് വിൽക്കുവാൻ ബഹുഃ ആലത്തൂർ ജുഡീഷ്യൽ 
ഉച്ചകഴിഞ്ഞ് 3.30 മണിക്ക് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ 

ഫസ്റ്റ് ക്ലാസ്സ് കോടതി അനുവാദം നൽകിയിട്ടുള്ള തു മായ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഹാജരുള്ള 

TN-31H- 7101 നമ്പർ ക്വാളിസ് വാൻ ഇപ്പോഴുള്ള സ്ഥിതിയിലും 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. 

അവസ്ഥയിലും ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ പുനർലേലം 
പ്രവർത്തിയുടെ പേര്- പരിയാരം റെയിഞ്ചാഫീസിന്റെ 

നടത്തുന്നതാണ്. മേൽ വാഹനം 1 - 11 - 2008 - ന് ലേലത്തിൽ 
നിർമ്മാണം. 

വയ്ക്കുകയും , ശ്രീ . മുസ്സക്കുട്ടി s/ o ഉസ്സ നാർ എന്നയാൾ 
ഏകദേശ അടങ്കൽ തുക - രൂപ 8, 12,000 . 

വിളികൊള്ളുകയും ലേലദിവസം അടയ്ക്കേണ്ടതായ 50 % തുക 
നിരതദ്രവ്യം - രൂപ 20, 500 

അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയതിനാൽ ലേലം റദ്ദ് ചെയ്തതു 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 700 + വാറ്റ്. 

കൊണ്ടാണ് പുനർലേലം നടത്തുന്നത്. പ്രസ്തുത വിൽപ്പന 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി-- 5 മാസം. 

യ്ക്കായി സീൽ ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കരാറുകാരന്റെ യോഗ്യത എ , ബി , സി, ഡി ക്ലാസ്സുകൾ. 

ദർഘാസ് ഫോറം 23-4- 2009 പകൽ 11 മണിവരെ ഈ ഓഫീസിൽ 

നിന്ന് ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ ചെയ്ത ദർഘാസുകൾ 
- ദർഘാസ് (പമാ ണ ങ്ങളും മറ്റു വിശദ വിവ ര ങ്ങളും 

അന്നേ ദിവസം 11.30 വരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽനിന്നും 

അന്നേ ദിവസം 12 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പകൽ 1 മണിവരെ ലഭിക്കു 

മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് 
ന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് പ്രമാണങ്ങൾ 

ഓഫീസറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
അന്യോന്യം കമാ റു വാൻ പാടി ല്ലാ ത്തതുമാകു ന്നു . 

ടി വാഹനം ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ 
നിരതദ്രവ്യം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 

തുറക്കുന്നതുമായിരിക്കും. 
പ്ലഡ്ജ് ചെയ്ത് ആവശ്യമായ സ്റ്റാമ്പ് പതിപ്പിച്ച് ഒപ്പിട്ട് പ്രവൃത്തി 

- ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
യുടെ പേര് എഴുതി ദർഘാസുകളോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 

ചെയ്യുന്നവരുടെ പേരിൽ മുഖ്യവനപാലകന്റെ അന്തിമ ഉത്തരവിന് 
ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത ദർഘാസുകൾ 

വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. ഏതെങ്കിലും 
നിരസിക്കപ്പെടുന്നതാണ്. 

കാരണ വശാൽ ദർഘാസ്/ ലേലം അന്ന് നടന്നിട്ടില്ലെങ്കിൽ 
ദർഘാസ് സ്വീകരിച്ചശേഷം പ്രവൃത്തിലഭിച്ച കരാറുകാരൻ 29 - 4 - 2009 - ന് നിർദ്ദിഷ്ട സ്ഥലത്തും സമയത്തും വെച്ച് 
എഗ്രിമെന്റ് വച്ച് ജോലിഏറ്റെടുക്കാതെ വീഴ്ചവരുത്തുന്ന പക്ഷം - ടി ദർഘാസ്/ ലേലം നടത്തുന്നതും പൂരിപ്പിച്ച സീൽ ചെയ്ത 
പ്രസ്തുത പ്രവൃത്തിവീഴ്ചവരുത്തിയ കരാറുകാരന്റെ നഷ്ടോത്ത - ദർഘാസുകൾ അന്നേ ദിവസം 11.30 - ന് ഈ ഓഫീസിൽ 
ര വാദിത്വത്തിൽ പുനർദർഘാസ് ചെയ്യുന്നതും ഇപ്രകാരം 

സ്വീകരിക്കുന്നതും അന്നേദിവസം 12 മണിക്ക് ദർഘാസുകൾ 
പുനർ ദർഘാസ്ഥലം സർക്കാരിന് വരുന്ന നഷ്ടങ്ങൾക്ക് 

സമർപ്പിച്ചവരെമാത്രം ഉൾപ്പെടുത്തി ദർഘാസ്/ ലേലം നടത്തു 
ഒറിജിനൽ കരാറുകാരൻ ഉത്ത ര വാദി യാ യി രിക്കു ന്നതും 

ന്നതുമായിരിക്കും. നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം 
അപ്രകാരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വീഴ്ചവരുത്തിയ കരാറുകാ 

സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ 
രന്റെ സ്ഥാ വ ര ജം ഗമ സ്വത്തു ക്ക ളിൽ നിന്ന് റവന 

വിവരങ്ങൾക്ക് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ 
റിക്കവറി ആക്ട് പ്രകാരം ഈടാക്കുന്നതിന് 50 രൂപ മുദ്രപ്പത 
ത്തിൽ ഒരു സമ്മതപത്രം എഴുതി ഒപ്പിട്ട് ദർഘാസിനോടൊപ്പം 

നെല്ലിയാമ്പതി റെയിഞ്ചാഫീസിലോ പ്രവർത്തി സമയങ്ങളിൽ 
സമർപ്പിക്കേണ്ടതുമാണ്. 

ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 
Gaz. No. 14 /2009/DTP (Forest). 


166 


KERALA GAZETTE 


[PART III 


വാഹന ഇനവും രജിസ്റ്റർ. നമ്പരും ടൊയോട്ട ക്വാളിസ് 
വാൻ TN- 31H - 7101 . 

നിരതദ്രവ്യം --രൂപ 7,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വിൽപ്പന നികുതി. 
വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം നെല്ലിയാമ്പതി 

റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ട്. 
ലേലസ്ഥലം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസ്, നെന്മാറ. 
ലേല ദിവസവും സമയവും 23 -4- 2009 പകൽ 12 മണി. 

നിബന്ധനകൾ 
1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ റെയി 
ഞ്ചാഫീസുടെ അനുവാദത്തോടെ ഓഫീസ് സമയങ്ങളിൽ 
പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. ലേലം ഉറ 
പ്പിച്ച ശേഷം വാഹനത്തെ സംബ ന്ധിച്ച 

പരാതികൾ സ്വീകരിക്കുന്നതല്ല. 
2. ദർ ഘാ സ് ഫോറം ആ വ ശ്യ മു ള്ള വർ അവരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ 
മേലധികാരികളോനൽകിയ സർട്ടിഫിക്കറ്റ്അല്ലെങ്കിൽ 
ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ 
പാസ്പോർട്ടിന്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയോ 

സഹിതം മാത്രം അപേക്ഷിക്കേണ്ടതാണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല . 
ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം ചെയ്ത 
ദർ ഘാ സുകൾ/ ലേലം മേല ധി കാ ര ത്തി ലേക്ക് 
അംഗീ കാ ര ത്തിനായി അ യ യ് ക്കു ന്നതും മറ്റ് 
ദർഘാസുകാർ നൽകിയ നിര തദവ്യം അപ്പോൾ 
തന്നെ തിരികെ നൽകുന്നതുമാണ്. 
5. ടെണ്ടർ ഫോറം ലേല ദിവസം രാവിലെ 11 മണിവരെ 
അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ കൂടുത 
ലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 50 % ( നിരത 

ദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതാണ്. 
7. ദർഘാസുകൾ സ്വീക രി ക്കു ന്ന തിനും നിരാകരി 
ക്കുന്നതിനു മുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട 

ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
8 . ദർഘാസുകൾ/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 
15 ദിവസത്തിനകം ബാക്കി ലേലസംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവശ്യപ്പെടുന്ന 


പക്ഷം 15 ദിവസം കൂടി ബാക്കി സംഖ്യയും 18 % 
പലിശയും ദിവസത്തിൽ 20 രൂപ തറ വാടകയും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനു 

ശേഷം അവധി അനുവദിക്കുന്നതല്ല. 
9. മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നീക്കം ചെയ്യാത്ത 

വാഹനം വീണ്ടും ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാന 
ത്തിലോ മുൻ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വ 
ത്തിൽ വിൽക്കുന്നതും മുൻലേലത്തുക സർക്കാരി 
ലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. ഈ ലേലം കൊണ്ട് 
സർക്കാരിന് നഷ്ടം വരുന്ന തുക മുൻലേലക്കാരനിൽ 
നിന്നും ഈടാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കു 
ന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് 
ആയതിന് യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നത 
ല്ലെന്നും ആയത് മുഴുവനും സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതുമായിരിക്കും. 
ദർ ഘാ സ് / ലേലം നട ത്തുന്ന ദിവസം പൊതു 
അ വ ധിയോ ഹർത്താലോ വന്നാൽ അടുത്ത 
പ്രവൃത്തിദിവസം പ്രസ്തുതസ്ഥലത്തും സമയത്തും 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
11 . മുകളിൽ പറഞ്ഞ വാഹനത്തിന് പുറമെ ഏതെങ്കിലും 
വാഹനം ഒഴിവാക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടാ 

യിരിക്കും. 
12 . ടി വാഹനത്തിന്റെ ആർ. സി. ബുക്കുംമറ്റ് അനുബന്ധ 

രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ ടി 
വാഹനത്തിന്റെ ആർ. സി . ബുക്ക്, മറ്റ് അനുബന്ധ 
രേഖകൾ എന്നിവ ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം 
ഉത്ത ര വാ ദി ത്വ ത്തിൽ ബന്ധ പ്പെട്ട വകു പ്പിൽ 

ലഭ്യമാക്കേണ്ടതാണ്. 
13 . നിലവിലുള്ള നിബന്ധനകൾക്കു വിധേയമായി പോസ്റ്റ് 
ഓഫർ, ദർഘാസ്/ ലേലം നടത്തി 7 ദിവസത്തിനകം 

സമർപ്പിക്കേണ്ടതാണ്. 
14 . ലേല ക്കാ രൻ നിർബ ന്ധ മായും പാൻ നമ്പർ 

ഹാജരാക്കേണ്ടതാണ്. 
15 . ലേലത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ 

ലേലക്കാർ ഒത്തുകൂടുകയോ മറ്റേതെങ്കിലും നടപടി 
കളിൽ ഏർപ്പെടുകയോ ചെയ്തതെന്ന് ബോദ്ധ്യപ്പെട്ടാൽ 
അത്തരം ലേലക്കാരനെ ലേലത്തിൽ നിന്നോ ലേല 
സ്ഥലത്തു നിന്നോ പുറന്തള്ളുവാനും അവർക്കെതിരെ 
ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുവാനും ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 

- ( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഡിവിഷണൽ 
ഓഫീസറുടെ കാര്യാലയം, 

ഫോറസ്റ്റ് ഓഫീസർ 
നെന്മാറ , പാലക്കാട്. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


